Kerala Gazette No . 2 dated 14th January 2020 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 
- കൊല്ലം ജില്ലാ കളക്ടറുടെ നടപടികമം 
[ ഹാജർ: ബി. അബ്ദുൾ നാസ്സർ ഐ . എ .എസ്.) 


കാ 


| നട 


മം 


നമ്പർ എം1- 2920 / 2017 / ഡി . സി . കെ .എൽ. എം . 


2019 ഡിസംബർ 9. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം അപ്പീൽ തീർപ്പാക്കി ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) കൊല്ലം സബ് കളക്ടറുടെ 18 -5 - 2018- ലെ എഫ്. 10778 / 2018 -ാം നമ്പർ നടപടിക്രമം. 

(2 ) ശ്രീ . ശ്രീകണ്ഠൻ നായർ സമർപ്പിച്ച അപ്പീൽ. 
( 3) കൊല്ലം സബ്ക ളക്ടറുടെ 15 - 2 - 2019, 11 - 11- 2019 തീയതികളിലെ എഫ്.21155/ 18 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 


കൊല്ലം താലൂക്കിൽ കല്ലു വാ തുക്കൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 40 - ൽ റീസർവെ 8 / 10 ( 60 .95 ആർസ്), 8 / 12 - 2 
( 01.98 ആർസ്) നമ്പ രു ക ളിൽ പ്പെട്ട വസ്തു കയ വി കയം ചെയ്യേണ്ട ആ വ ശ്യ ത്തി ലേ യ്ക്കായി ന്യായ വില കുറവ് 
ചെയ്യുന്നതിനാണ് ടി വസ്തുവിന്റെ അവകാശിയായ നാവായിക്കുളം വില്ലേജിൽ നാവായിക്കുളം ദേശത്ത്വെള്ളൂർക്കോണം എന്ന 
സ്ഥലത്ത് അർച്ചനയിൽ ശ്രീ. ശങ്കരൻപിള്ള മകൻ ശ്രീകണ്ഠൻനായർ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അപേക്ഷാ വസ്ത 2010 - ലെ 
ന്യായ വില പ്രകാരം ആറിന് ? 38, 000 ന്യായ വില നിശ്ചയിച്ച് "" Garden land with road access എന്ന വിഭാഗത്തിൽ 
ഉൾപ്പെടുത്തി സൂചന ( 1) പ്രകാരം കൊല്ലം സബ് കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ശ്രീ . ശ്രീകണ്ഠൻനായർ 
സൂചന ( 2 ) പ്രകാരം സമർപ്പിച്ച അപ്പീൽ അപേക്ഷയിൻമേൽ സ്ഥലപരിശോധനയും അന്വേഷണവും പൂർത്തിയാക്കി കൊല്ലം 
സബ്കളക്ടർ സൂചന ( 3 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. അപേക്ഷാ സ്ഥലത്തിന് നട വഴി മാത്രം ഉള്ളതിനാൽ 
സമാന വസ്തു വായ കല്ലുവാതുക്കൽ വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 40 - ൽ റീസർവ്വ 16 / 2 - ൽപ്പെട്ട വസ്തു വിന്റെ 2010 - ലെ 
ന്യായവിലയായ 3 12 ,000 - ൽ നിന്നും 500 കൂട്ടി അപേക്ഷാ വസ്തുവിന്റെ ന്യായവില ആറിന് ? 12,500 ആയി പുനർനിർണ്ണയം 
ചെയ്യാവുന്നതാണെന്നും, “ Garden land with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്നും കൊല്ലം 
സബ്കളക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട്. കൊല്ലം സബ്കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷാ വസ്തുവിന്റെ 
ന്യായവില ചുവടെ വിവരിക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ 6 - 3 - 2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനപ്രകാരം നിശ്ചയിച്ച 
ന്യായവിലയിൽ വന്ന അപാകത പരിഹരിച്ച് അപേക്ഷാ വസ്തുവിന്റെ ന്യായവില 1995 - ലെ കേരള സ്റ്റാമ്പ് (ഭൂമിയുടെ ന്യായവില 
നിർണ്ണയം) ചട്ടം 5 (4) പ്രകാരം ചുവടെ വിവരിക്കും പ്രകാരം പുനർനിർണ്ണയിച്ച് അപ്പീൽ തീർപ്പാക്കുന്നു . സർക്കാർ ഉത്തരവ് 
( പി ) നമ്പർ 188 / 14 റ്റി . ഡി . തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % - വും സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 
43 / 2018 റ്റി . ഡി . തീയതി 31- 3 - 2018 പ്രകാരം നിലവിലെ ന്യായവിലയുടെ 10 % - വും കൂടാതെ സർക്കാരിന്റെ മറ്റ് ഉത്തരവ് 
പ്രകാരമുള്ള വർദ്ധനവുകളുംകൂടി ഇതിന് പുറമെ കണക്കാക്കേണ്ടതാണ്. 


അപ്പീൽ കക്ഷിയുടെ 
പേരും വിലാസവും 


താലൂക്ക് 


വില്ലേജ് 
ബ്ലോക്ക് 
- നമ്പർ 


റീസർവെ 
നമ്പർ 


ഭൂമിയുടെ 
ഇനം/ 


6 - 3 - 2010 - ൽ 

- പുനർ 
സർക്കാർ 

നിർണ്ണയിച്ച 
നിശ്ചയിച്ച 

ന്യായവില 
ന്യായവില 

- ( ആർ. ഒന്നിന്) 
( ആർ. ഒന്നിന്) 


തരം 


കൊല്ലം കല്ലുവാതുക്കൽ, - 

40 


8 / 10 
8 / 12 - 2 


38 , 000 
38 , 000 


12, 500 
12, 500 


ശ്രീ . ശ്രീകണ്ഠൻ 
നായർ, 
S / o ശങ്കരൻ പിള്ള, 
അർച്ചന, 
വെള്ളൂർക്കോണം, 
നാവായിക്കുളം 


പുരയിടം 
“ Garden land 

with 
road access 


Gaz . No. 2/ 2020 /DTP /CLR (Fair Value -Supplement). 


279 


FORM C 


[See Rule 5 (8 )] 


NOTIFICATION 


No. M1 - 2920/ 2019 /DCKLM. 


9th December 2019. 


Whereas it is expedient to publish a notification showing revised value of land as required under section 28A of 
the Kerala Stamp Act, 1959 read with Sub - rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of Land in Kollam District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Classification 

by use 


Sl. Name of 
No. District 


Name of 

Taluk 


Name of 
Village, Block No . 
Survey No. with 
Sub Division 


Panchayat/ 
Municipality/ 
Corporation 


Fair Value of 

the land 
already fixed 
as on 6 -3 - 2010 


Revised 
Fair value 

of land 


( 1 ) 


( 2 ) 


- ( 3 ) 


- ( 4 ) 


- ( 5 ) 


- ( 6 ) 


| ( 7 ) 


( 8 ) 


| 1 


Kollam 


Kollam 


38 , 000 


12, 500 


Kalluvathukkal 
Block No . 40 

8 / 10 


Kalluvathukkal 
Grama Panchayath 


Dryland 
“ Garden Land 
with road 
access 


2 


Kollam 


Kollam 


38, 000 


12, 500 


Kalluvathukkal 
Block No. 40 

8 / 12 - 2 


Kalluvathukkal 
Grama Panchayath 


Dryland 
“ Garden Land 
with road 
access 


Collectorate , 
Kollam . 


( Sd.) 
District Collector. 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 


[ ഹാജർ: ഡോ . ചിത്ര, എസ്. ഐ . എ .എസ്.) 


നമ്പർ എഫ് - 23384/ 2016 . 


- 2018 മാർച്ച് 24. 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന : - ( 1) 


കേരള സ്റ്റാമ്പ് ആക്ട് 


1959 


സെക്ഷൻ 28 A (fixation of fair value of land ) ചട്ടം 3 (7 ), ചട്ടം ( 4). 


(2 ) കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ മുണ്ടയ്ക്കൽവില്ലേജിൽ റീന കോട്ടേജിൽ അഗസ്റ്റിൻ ഡിക്രൂസ് 

-- ഭാര്യ ആരോഗ്യമ്മയും മക്കൾ ബോഗാൽ ആസ്റ്റിനും ബെൻസിഗർ ആസ്റ്റിനും സമർപ്പിച്ച അപേക്ഷ . 
(3 ) കൊല്ലം തഹശീൽദാരുടെ 19 -11 - 2016 , 1- 7 - 2017 എന്നീ തീയതികളിലെ ബി18- 23176 / 16 നമ്പർ 

റിപ്പോർട്ടുകൾ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ സാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


280 


Local Body 


Taluk 


Village 


Classification 


- St. 

No. 


Block Re- Survey Sub Division 
No . No. 


Fair Value 
per Are 


- 1 


104 


45 


2 


Kollam 


Mundakkal 


7 ,00, 000 


| Kollam 
Corporation 


Residential 

plot with 
Corp./Mun ./Pan . 

road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 


[ ഹാജർ: അനുപം മിശ്ര ഐ . എ .എസ്.) 


നമ്പർ എഫ് - 15540 / 2019. 


2019 ഡിസംബർ 13 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില -- അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5( 4 ). 

( 2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
( 3) കരുനാഗപ്പള്ളി താലൂക്കിൽ നീണ്ടകര വില്ലേജിൽ കിഴക്കേ പുതുവൽ മാദാമ്മ തോപ്പിൽ ശ്രീ . ഹഡ്സൺ 

- സമർപ്പിച്ച അപേക്ഷ . 
(4) കരുനാഗപ്പള്ളി എൽ. ആർ. തഹശീൽദാരുടെ 12 -6 -2018 , 26 -11- 2018 എന്നീ തീയതികളിലെ സി .1- 6238/ 18 

നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാനത്തിലും സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അ വയ് ക്ക നുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്/ സർവ്വ/ 6-3-2010 - ലെ 

പുനർ പുനർ 
ബ്ലോക്ക് റീസർവേ/ ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച് നിർണ്ണയിച്ച് 
നമ്പർ സബ്ഡിവിഷൻ വിലയും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ 

ഒന്നിന് 


371/ 17 


49 , 400 


ശ്രീ . ഹഡ്സൺ, കരുനാഗപ്പള്ളി നീണ്ടകര 
മാദാമ്മ തോപ്പിൽ, 
കിഴക്കേ പുതുവൽ, 
നീണ്ടകര 


Government 
Property 
Re.1 


Residential 
plot without 
road access 


281 


നമ്പർ എഫ് - 156566 / 2019. 


2019 ഡിസംബർ 13 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2-2013 -ാം തീയതിയിലെ M1- 38492/12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കരു നാഗപ്പള്ളി താലൂക്കിൽ നീണ്ട കര വില്ലേജിൽ കാട്ടു വിള പുതു വ ലിൽ, കാർമ്മ ലിൽ ഡെയിൽ 

ശ്രീ . കാർമ്മൽ മേരിദാസ് സമർപ്പിച്ച അപേക്ഷ . 
(4 ) കരുനാഗപ്പള്ളി എൽ. ആർ. തഹശീൽദാരുടെ 6 - 8 - 2019 , 23 - 10 - 2019 എന്നീ തീയതികളിലെ ഡി3.- 6359 / 19 

നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- (പസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാനത്തിലും സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അ വ യ് ക്ക നുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജി സർ / 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് റീസർവ്വേ/ ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
നമ്പർ സബ്ഡിവിഷൻ വിലയും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ 

ഒന്നിന് 


371 / 16 


49 , 400 


Government 

Property 


ശ്രീമതി കാർമ്മൽ കരുനാഗപ്പള്ളി നീണ്ടകര 
മേരിദാസ്, 

22 
കാർമ്മൽ ഡെയിൽ 
കാട്ടുവിള പുതുവൽ, 
നീണ്ടകര 


Residential 

plot with 
Panchayath/ 
Corporation / 
Municipality 
road access 


നമ്പർ എഫ് - 159939 / 2019 . 


2019 ഡിസംബർ 13. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെ പോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28 A ( fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

(2 ) കൊല്ലം താലൂക്കിൽ ആദിച്ചനല്ലൂർ വില്ലേജിൽ കൊട്ടിയം, രാജി വിലാസത്തിൽ ശ്രീമതി ചന്ദ്രവല്ലി അമ്മ 

സമർപ്പിച്ച അപേക്ഷ . 
( 3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 30 -9 - 2019 , 18 -11- 2019 എന്നീ തീയതികളിലെ ഡി3.- 23710 /18 നമ്പർ 

റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്റ്റ് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


282 


Local Body 


Taluk 


Village 


Classification 


Sl . 
No . 


Bl. 
No . 


Re - Survey 

No. 


Fair Value 
per Are 


Sub - 
Division 

No . 
4- 23 


- 1 


28 


142 


കൊല്ലം 


ആദിച്ചനല്ലൂർ 
ഗ്രാമ പഞ്ചായത്ത് 


ആദിച്ചനല്ലൂർ 


40 , 000 


Garden land 
with road 
access 


- 2 


28 


142 


4-22 


കൊല്ലം ആദിച്ചനല്ലൂർ 


ൽ 


- ആദിച്ചനല്ലൂർ 
ഗ്രാമ പഞ്ചായത്ത് 


40, 000 


Garden land 
with road 
access 


( 4 ) 


നമ്പർ എഫ് - 160670 / 2019. 


2019 ഡിസംബർ 13. 


വിഷയം: ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28A , ചട്ടം 5(4). 

(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2 - 2013 -ാം തീയതിയിലെ എം1- 38492/ 12 നമ്പർ നിർദ്ദേശം. 
(3 ) കരുനാഗപ്പള്ളി താലൂക്കിൽ പന്മന വില്ലേജിൽ മിടാപ്പള്ളി, ഇടപ്പള്ളി വീട്ടിൽ ശ്രീമതി ഹസീന സമർപ്പിച്ച 

അപേക്ഷ . 

(4) കരുനാഗപ്പള്ളി എൽ. ആർ. തഹശീൽദാരുടെ 17 -9- 2019- ലെ ഡി3 - 5959/ 19 നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

- (പസ്ത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാനത്തിലും സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അ വ യ് ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


- ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ് സർവെയ 

6 - 3 - 2010 - ലെ 

പുനർ 

- പുനർ 
ബ്ലോക്ക് റീസർവേ/ ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
- നമ്പർ സബ്ഡിവിഷൻ വിലയും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ 

ഒന്നിന്) 


565 / 1 


1 , 50 , 000 


- പന്മന 
- 17 


Government 

Property 


ശ്രീമതി ഹസീന, കരുനാഗപ്പള്ളി 
ഇടപ്പള്ളി വീട്, 
മിടാപ്പള്ളി, പന്മന, 
കരുനാഗപ്പള്ളി 


Residential 

plot with 
Panchayath / 
Corporation / 
Municipality 
road access 


നമ്പർ എഫ് - 20234 / 2018 . 


2019 ഡിസംബർ 13. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപത്ര നിയമം 1959 സെക്ഷൻ 28A , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2-2013 -ാം തീയതിയിലെ എം1 -38492 / 12 നമ്പർ നിർദ്ദേശം. 
( 3) കൊല്ലം താലൂക്കിൽ മുള വന വില്ലേജിൽ കോട്ടയ്ക്ക് കത്ത്പുത്തൻവീട്ടിൽ ശ്രീ . ഫിലിപ്പ് സമർപ്പിച്ച 

അപേക്ഷ . 
( 4) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 4 - 9 - 2019, 31 - 10 - 2019 എന്നീ തീയതികളിലെ ബി18.- 2909 / 18 നമ്പർ 

- റിപ്പോർട്ട്. 
Gaz . No . 2/ 2020/DTP /CLR (Fair Value -Supplement). 

283 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേര് ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ 
അടിസ്ഥാനത്തിലും സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അ വ യ് ക്ക നുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ട ത് ആ വശ്യമാണെന്ന് 
ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


ல 


വില്ലേജ് സർവ്വ 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് റീസർവ്വേ/ ക്ലാസിഫിക്കേഷനും നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ്ഡിവിഷൻ വിലയും ക്ലാസിഫിക്കേഷൻ വില (ആർ 
നമ്പർ 

ഒന്നിന്) 


കൊല്ലം 


മുളവന 


79 / 4 


Wet land 


7 , 780 


2853 


ശ്രീ . ഫിലിപ്പ്, 
കോട്ടയ്ക്കകത്ത് 
പുത്തൻവീട്, 
- മുളവന കൊല്ലം 


Residential 

plot with 
NH/ PWD 


road access 


നമ്പർ എഫ് - 20234 / 2019 . 


| 2019 ഡിസംബർ 13. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെ പോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28 A ( fixation of fair value of land) ചട്ടം 3( 7), ചട്ടം (4). 

( 2) കൊല്ലം താലൂക്കിൽ, മുള വന വില്ലേജിൽ, കോട്ടയ്ക്കകത്ത്പുത്തൻവീട്ടിൽ ശ്രീ . ഫിലിപ്പ് സമർപ്പിച്ച 

അപേക്ഷ . 
( 3 ) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 4 - 9 - 2019 , 31 - 10 - 2019 എന്നീ തീയതികളിലെ ബി .18 .- 2909/ 18 നമ്പർ 

റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെ പോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്റ്റ് സെക്ഷൻ 28 A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


| SI . 
No . 


Bl. 
No . 


Re- survey 

No . 


Sub - 
Division 


Fair Value 
per Are 


No. 


- 1 


9 


79/ 4 


2 


മുളവന് 


7 , 780 


മുളവന -- കൊല്ലം 
ഗ്രാമ പഞ്ചായത്ത് 


Residential 

plot with 
PWD NH 


road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


284 


PATHANAMTHITTA DISTRICT 
അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 

( ഹാജർ : ശ്രീ . പി. റ്റി . എബ്രഹാം) 


OS 


മം 


(1) 


നമ്പർ സി3 - 8809 / 19 / കെ . ഡിസ്. 


2019 ഒക്ടോബർ 31. 


വിഷയം : - കേരള മുദ്രപ്രതി നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്ത രാവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3(7 ), 

ചട്ടം (4 ). 


(2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 എൽ.ആർ.എ3- 54674 / 17 നമ്പർ സർക്കുലർ. 
(3) ചെന്നീർക്കര വില്ലേജിൽ പ്രക്കാനം മുറിയിൽ കൈപ്പിലാലി പാറയിൽ ശ്രീ . ഈപ്പൻ ശാമു വേലിന്റെ 

അപേക്ഷ . 


( 4 ) കോഴഞ്ചേരി തഹശീൽദാരുടെ 22 - 10 - 2019 - ലെ സി1- 11726 / 18 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെട്ടുവന്നിട്ടില്ല എന്നതിനാൽ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ന്യായവില 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


- (ആർ 


സർവെ 
തദ്ദേശ സ്വയംഭരണ ബ്ലോക്ക് നമ്പരും 
സ്ഥാപനം 

നമ്പർ 

- സബ് 
ഡിവിഷൻ 
നമ്പരും 


ക്ലാസിഫിക്കേഷൻ 


ഒന്നിന് 


- (6 ) 


(7 ) 


(8) 


പത്തനംതിട്ട കോഴഞ്ചേരി ചെന്നീർക്കര ചെന്നീർക്കര 


20 ,000 


350 / 1 റസിഡൻഷ്യൽ പ്ലോട്ട് 

വിത്തൗട്ട് റോഡ് 
ആക്സസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188/ 2014/ റ്റി. ഡി. തീയതി 14 - 11 - 2014, 43/ 2018 / റ്റി. ഡി . തീയതി 31 - 3 -2018 , 
70/ 2017/ റ്റി. ഡി. തീയതി 30- 4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ്. 


| FORM " A 
[See Rule 4 ] 


NOTIFICATION 


No . 8809/2019 / C3/ K .Dis. 


31st October 2019 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with sub -rule (7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules, 1995 ; 

Now , therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey/ Re -survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11) thereof. 


285 


SCHEDULE 


District — Pathanamthitta . 


Taluk - Kozhenchery. 


Village - Chenneerkkara . 


Sl. 


Sub 
Sy. Division Re -Sy. Re- Sy . 
: Division S 

Block No . 


Fair Value 
per Are 


| No . No. 


Classification 

by use 


No. 


Re-Sy. Panchayath/ Name of Name & 

Sub Municipality / Local Body/ Number 
Division Corporation Panchayath / of Ward 
No. 

Municipality / 

Corporation 
(6) (7) (8) (9) 
1 Panchayath Chenneerkkara .. 


- (1) (2) 
- 01 . 


(3) 
.. 


(4) 
9 


(5) 
350 


( 10) 
Residential plot 

without 
road access 


( 11 ) 
20, 000 


നമ്പർ സി3 - 10536 / 19 / കെ . ഡിസ്. 


2019 ഡിസംബർ 3 . 


വിഷയം : - കേരള മുദ്രപത നിയമം 1959 - സെക്ഷൻ 28എ - ഭൂമിയുടെ ന്യായ വില നിർണ്ണ യിച്ചുള്ളഉത്ത രാവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28 എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 

3 (7), ചട്ടം (4). 
( 2) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2- 2019 എൽ.ആർ. എ3- 54674/ 17 നമ്പർ സർക്കുലർ. 
( 3) കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേ ജിൽ പൈവ ള്ളി ഭാഗം മുറിയിൽ വെള്ളാരം കു ന്നിൽ 

ശ്രീ. വി . ജി . രാജന്റെ അപേക്ഷ . 
| ( 4 ) കോഴഞ്ചേരി തഹശീൽദാരുടെ 14 - 11- 2019 - ലെ സി1- 5180 / 19 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
“ നിലം എന്ന് രേഖപ്പെടുത്തി താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് 


തദ്ദേശ സ്വയംഭരണ ബ്ലോക്ക് 
വില്ലേജ് 
സ്ഥാപനം 

നമ്പർ 


സർവെ 
നമ്പരും 
സബ് ക്ലാസിഫിക്കേഷൻ 
ഡിവിഷൻ 
നമ്പരും 


ന്യായവില 

(ആർ 
ഒന്നിന്) 


- (1) 


(2) 


(3) 


(8 ) 


പത്തനംതിട്ട കോഴഞ്ചേരി ഓമല്ലൂർ 


ഓമല്ലൂർ 


26 


162 / 12 


23, 000 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് 

റോഡ് 
ആക്സസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 /2014 / റ്റി. ഡി. തീയതി 14 -11 - 2014, 43/ 2018/ റ്റി . ഡി . തീയതി 31-3 - 2018 , 
70 / 2017 / റ്റി. ഡി. തീയതി 30- 4- 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ്. 


286 


FORM ‘ A ’ 


[See Rule 4 ] 


NOTIFICATION 


No. 10536/2019/ C3 / K .Dis. 


3rd December 2019 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with sub -rule (7 ) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re -survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11) thereof. 

SCHEDULE 

District - Pathanamthitta. 
Taluk - Kozhenchery. 

Village — Omalloor. 


Si. 
No . 


Sub 
Sy. Division 

, Re- Sy. Re- Sy. 
No. No . 

Block No . 


Classification 

by use 


Fair Value 

per Are 


| Re - Sy. Panchayath/ Name of Name & 

Sub Municipality/ Local Body/ Number 
Division Corporation Panchayath/ of Ward 
No. 

Municipality / 

Corporation 
(6) (7) (8 ) (9) 
12 Panchayath Omalloor .. 


- (1) (2) 
- 01 .. 


(3) 
.. 


(4 ) 
26 


(5) 
162 


( 10) 
Residential plot 


(11) 
23 , 000 


with 
road access 


( 3 ) 


നമ്പർ സി3 - 10591 / 19 / കെ . ഡിസ്. 


2019 ഡിസംബർ 12. 


വിഷയം: - കേരള മുദ്രപത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന : - ( 1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 (7 ), 

ചട്ടം ( 4). 
( 2) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2 - 2019 എൽ. ആർ. എ3- 54674/ 17 നമ്പർ സർക്കുലർ. 
(3 ) കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ കുരമ്പിലേത്ത് തെക്കേതിൽ, സജിമാത്യുവിന്റെ അപേക്ഷ . 
(4) കോഴഞ്ചേരി തഹശീൽദാരുടെ 21- 11- 2019- ലെ സി1- 10597 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഗവൺമെന്റ് ഭൂമി എന്ന് രേഖപ്പെടുത്തി വന്ന താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ സ്വയംഭരണ ബ്ലോക്ക് 
സ്ഥാപനം 

നമ്പർ 


സർവെ 
നമ്പരും 

ക്ലാസിഫിക്കേഷൻ 
ഡിവിഷൻ 
നമ്പരും 
(6) 


ന്യായവില 

( ആർ 
ഒന്നിന്) 


(1) 


(2) 


(3) 


(4) 


(5) 


( 7 ) 


( 8 ) 


പത്തനംതിട്ട 


കോഴഞ്ചേരി കുളനട 


കുളനട 


-- 6 


45 / 18 


Wet Land 


5 ,000 


- സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 /2014 / റ്റി . ഡി . തീയതി 14 - 11- 2014, 43 / 2018 / റ്റി . ഡി . തീയതി 31- 3- 2018, 
70 / 2017 / റ്റി . ഡി . തീയതി 30 - 4 - 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ്. 


Gaz . No. 2 /2020 /DTP/CLR (Fair Value -Supplement). 


287 


10 


FORM " A 


[See Rule 4 ] 
NOTIFICATION 


No. 10591 /2019 / C3 / K .Dis. 


12th December 2019 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with sub - rule (7 ) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re-survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 

SCHEDULE 

District - Pathanamthitta. 
Taluk Kozhenchery. 

Village — Kulanada. 


Si. 
No . 


Sub 
Sy. Division 

, Re - Sy. Re - Sy. 
No. No . 

Block No . 


Classification 

by use 


Fair Value 
per Are 


Re- Sy. Panchayath / Name of Name & 

Sub Municipality / Local Body/ Number 
Division Corporation Panchayath / of Ward 
No. 

Municipality/ 

Corporation 
(6 ) (7 ) (8 ) (9 ) 
18 Panchayath Kulanada . 


- (1) 
- 01 


(2 ) 
.. 


(3) 
.. 


(4 ) 
6 


(5) 
45 


( 10 ) 
Wet Land 


( 11 ) 
5, 000 


നമ്പർ സി3 - 10593 / 19 / കെ . ഡിസ്. 

2019 ഡിസംബർ 13. 
വിഷയം : - കേരള മുദ്രപത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 (7 ), 

ചട്ടം (4 ). 
( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2 - 2019 എൽ. ആർ. എ3- 54674 / 17 നമ്പർ സർക്കുലർ. 
(3 ) കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ചാത്തപ്ലാംമൂട്ടിൽ ശ്രീമതി തങ്കമണിയമ്മയുടെഅപേക്ഷ . 
(4 ) കോഴഞ്ചേരി തഹശീൽദാരുടെ 8 - 11- 2019- ലെ സി1- 6747 / 19 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
" ഗവൺമെന്റ് ഭൂമി എന്ന് രേഖപ്പെടുത്തി താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് 


സർവെ 
- തദ്ദേശ സ്വയംഭരണ ബോക്ക് നമ്പരും 
വില്ലേജ് 
സ്ഥാപനം 

നമ്പർ 

സബ് ക്ലാസിഫിക്കേഷൻ 
ഡിവിഷൻ 

- നമ്പരും 
- ( 3 ) ( 4 ) 

( 7) 


ന്യായവില 

( ആർ 
ഒന്നിന്) 


(1) 


( 2 ) 


( 8 ) 


പത്തനംതിട്ട കോഴഞ്ചേരി ആറന്മുള 


57 / 19 - 1 


1 , 00 , 000 


ആറന്മുള 
ഗ്രാമപഞ്ചായത്ത് 


റസിഡൻഷ്യൽ 

പ്ലോട്ട് വിത്ത് 
PWD റോഡ് 
ആക്സസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11 -2014, 43 / 2018 / റ്റി . ഡി . തീയതി 31- 3 - 2018 , 
70 /2017/ റ്റി. ഡി. തീയതി 30- 4- 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ്. 


288 


| 11 


FORM " A 


[See Rule 4 ] 


NOTIFICATION 


No. 10593/ 2019 / C3/ K .Dis. 


13th December 2019. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re-survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof. 


SCHEDULE 


District — Pathanamthitta . 


Taluk - Kozhenchery. 


Village _ Aranmula . 


Sub 


- Re- Sy. Panchayath/ Name of Name & 

Fair Value 
| Sl. Sy. Division A 

Re - Sy. Re- Sy. Sub Municipality/ Local Body / Number Classification 
No . 

per Are 
No . No. Block No. Division Corporation Panchayath / of Ward by use 
No. 

Municipality/ 

Corporation 
- (1) (2 ) (3) (4) (5 ) (6) ( 7) (8) (9 ) (10) (11) 
1 .. 57 19- 1 Panchayath Aranmula | 1 Residential Plot 1 ,00 , 000 

with PWD road access 


നമ്പർ സി3 - 6893 / 19 / കെ . ഡിസ്. 


2019 ഡിസംബർ 16 . 


വിഷയം : - കേരള മുദ്രപ്രതി നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായ വില നിർണ്ണ യിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 (7), 

ചട്ടം (4 ). 
(2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 എൽ. ആർ.എ3- 54674 / 17 നമ്പർ സർക്കുലർ. 
( 3) കോന്നി താലൂക്കിൽ കോന്നിത്താഴം വില്ലേജിൽ അതുമ്പുംകുളം പി . ഒ. - യിൽ കിഴക്കേടത്ത് വീട്ടിൽ 

ശ്രീ . സാറാമ്മ ജോണിന്റെ അപേക്ഷ . 
( 4 ) കോന്നി തഹശീൽദാരുടെ 27 -7 - 2019 - ലെ ബി4 - 3197 / 19 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
" ഗവൺമെന്റ് ഭൂമി എന്ന തി നാൽ താഴെപ്പറയുന്ന സർവെ നമ്പ രിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് വില്ലേജ് 


തദ്ദേശ സ്വയംഭരണ ബ്ലോക്ക് 
സ്ഥാപനം 

നമ്പർ 


സർവെ 
നമ്പരും 
സബ് ക്ലാസിഫിക്കേഷൻ 
ഡിവിഷൻ 
നമ്പരും 


ന്യായവില 
- ( ആർ 
ഒന്നിന് 


(1) 


(2) 


- (7 ) 


- ( 8 ) 


പത്തനംതിട്ട കോന്നി കോന്നിത്താഴം പഞ്ചായത്ത് 

616 / 1 - 1 റസിഡൻഷ്യൽ 20 ,000 

പ്ലോട്ട് വിത്ത് 
പഞ്ചായത്ത് 

റോഡ് ആക്സസ് 
സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11 - 2014, 43 / 2018 / റ്റി . ഡി . തീയതി 31- 3 - 2018, 
70 / 2017 / റ്റി . ഡി . തീയതി 30 - 4 - 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ്. 


289 


- 12 


FORM " A 


[See Rule 4 ] 
NOTIFICATION 


No. 6893 /2019/ C3 / K .Dis. 


16th December 2019. 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with sub -rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 ; 


Now , therefore, it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re -survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column (11 ) thereof. 

SCHEDULE 

District - Pathanamthitta. 
Taluk Konni. 

| Village - Konnithazham. 


| Sl. 
No . 


Sub 
Sy. Division 

.. Re- Sy. Re- Sy. 
No. 

Block No. 
No . 


Classification 

by use 


Fair Value 
per Are 


Re - Sy. Panchayath/ Name of Name & 

Sub Municipality / Local Body/ Number 
Division Corporation Panchayath / of Ward 
No . 

Municipality / 

Corporation 
(6) (7) (8) (9) 
.. Panchayath Konni 


( 11 ) 


- (1) (2) 
- 1 616 


(3) 
1 - 1 


(4) 
.. 


(5) 
.. 


( 10 ) 
Residential Plot 
with panchayath 

road access 


20 , 000 


നമ്പർ സി3 - 7063 / 19 / കെ . ഡിസ്. 


2019 ഡിസംബർ 19 . 


വിഷയം : - കേരള മുദ്രപത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

- പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - ( 1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല ഓഫ് ലാന്റ്) ചട്ടം 3( 7), 

ചട്ടം ( 4 ). 
(2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 എൽ. ആർ. എ3- 54674 / 17 നമ്പർ സർക്കുലർ. 
(3) അടൂർ താലൂക്കിൽ ഏനാത്ത് വില്ലേജിൽ പനംപിലാവിൽ വീട്ടിൽ ശ്രീമതി അമ്മിണിയുടെ അപേക്ഷ . 
( 4) അടൂർ തഹശീൽദാരുടെ 9- 8 - 2019 - ലെ ബി5 - 4796/ 19 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
" ഗവൺമെന്റ് ഭൂമി എന്ന് രേഖപ്പെടുത്തി വന്ന താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തു വിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


തദ്ദേശ സ്വയംഭരണ 
താലൂക്ക് വില്ലേജ് 

സ്ഥാപനം 


സർവെ 
ബ്ലോക്ക് 

-- നമ്പരും 

സബ് ക്ലാസിഫിക്കേഷൻ 
നമ്പർ 

ഡിവിഷൻ 
| നമ്പരും 


ഷൻ 


ന്യായവില 
- ( ആർ 
ഒന്നിന്) 


( ആദില 


- ( 1) 


( 2 ) 


( 3 ) 


( 5 ) 


- ( 6) 


( 7 ) 


(8 ) 


പത്തനംതിട്ട 


അടൂർ 


ഏനാത്ത് 


47 / 2 


12 , 500 


ഏഴംകുളം 
ഗ്രാമപഞ്ചായത്ത് 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് 
പഞ്ചായത്ത് 
റോഡ് ആക്സസ് 


- സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014/ റ്റി . ഡി . തീയതി 14 - 11 - 2014 , 43 / 2018 / റ്റി . ഡി . തീയതി 31- 3 - 2018, 
70 / 2017 / റ്റി . ഡി . തീയതി 30 - 4- 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ്. 


290 


| 13 


FORM " A 


[ See Rule 4 ] 


NOTIFICATION 


No. 7063 /2019 / C3 / K .Dis . 


19th December 2019. 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with sub - rule (7 ) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules , 1995 ; 


Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re-survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11) thereof. 

SCHEDULE 

District - Pathanamthitta . 
Taluk - - Adoor. 

Village - Adoor. 


| Sl. 

No . 


-- Sub 
Sy. Division 

.. Re- Sy. Re- Sy. 
No . No. 

" Block No . 


Classification - 

by use 


Fair Value 
per Are 


Re - Sy. Panchayath / Name of Name & 

Sub Municipality / Local Body/ Number 
Division Corporation Panchayath / of Ward 
No. 

Municipality / 

Corporation 
(6) ( 7) (8) (9 ) 
2 Panchayath Ezhamkulam .. 


( 10 ) 


( 11 ) 


- (1) (2 ) 
- 1 .. 


(3) 
.. 


(4) 
18 


( 5) 
47 


12 ,500 


Residential Plot 
with panchayath 

road access 


നമ്പർ സി3 - 11092/ 19 / കെ . ഡിസ്. 


2019 ഡിസംബർ 19. 


വിഷയം : - കേരള മുദ്രപത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - ( 1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3( 7), 

ചട്ടം (4 ). 
( 2) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2 - 2019 എൽ. ആർ. എ3-54674 / 17 നമ്പർ സർക്കുലർ. 
(3) കോഴഞ്ചേരി താലൂക്കിൽ പത്ത നം തിട്ട വില്ലേ ജിൽ വെട്ടിപം മുറിയിൽ പവ്വത്ത് വീട്ടിൽ 

ശ്രീ . അജിൻ പി. ജോണിന്റെ അപേക്ഷ . 
( 4 ) കോഴഞ്ചേരി തഹശീൽദാരുടെ 9 - 12 - 2019 - ലെ സി1- 9472 / 19 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
" ഗവൺമെന്റ് ഭൂമി എന്ന് രേഖപ്പെടുത്തി വന്ന താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് 


- സർവെ 
തദ്ദേശ സ്വയംഭരണ ബ്ലോക്ക് 

നമ്പരും 
വില്ലേജ് 

സബ് 
സ്ഥാപനം 

ക്ലാസിഫിക്കേഷൻ 
നമ്പർ 

ഡിവിഷൻ 

| നമ്പരും 
(3) 

(4) (5) 


ന്യായവില 
- ( ആർ 
ഒന്നിന് 


(1) 


( 2) 


( 6 ) 


( 7 ) 


( 8 ) 


പത്തനംതിട്ട കോഴഞ്ചേരി പത്തനംതിട്ട പത്തനംതിട്ട 

മുൻസിപ്പാലിറ്റി 


P - 172 / 8- 1 
P - 172 / 8 - 2 


5, 00 ,000 


റസിഡൻഷ്യൽ 

പ്ലോട്ട് വിത്ത് 
റോഡ് ആക്സസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11 - 2014, 43 / 2018 / റ്റി . ഡി . തീയതി 31- 3 - 2018, 
70 / 2017 / റ്റി . ഡി . തീയതി 30 - 4 - 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ്. 


Gaz . No. 2 /2020 /DTP /CLR (Fair Value-Supplement). 


291 


| 14 


FORM " A 


[ See Rule 4 ] 


NOTIFICATION 


No. 11092 / 2019/ C3/ K .Dis . 


19th December 2019 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules , 1995; 

Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re -survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof. 

SCHEDULE 

District - Pathanamthitta . 
Taluk - Kozhencherry. 

Village - Pathanamthitta . 


Sub 

, Re- Sy. Re- Sy. 
Sl. Sy. Division 
No. No. 

Block No. 
No . 


Classification 

by use 


Fair Value 
per Are 


I 


Re- Sy. Panchayath/ Name of Name & 

Sub Municipality/ Local Body/ Number 
Division Corporation Panchayath / of Ward 
| No . 

Municipality / 

Corporation 
( 6) ( 7) ( 8) (9 ) 
.. Muncipality Pathanamthitta . .. 


- (1 ) (2 ) 


(3 ) 


| (10) 


(11 ) 


( 4) 
.. 


(5 ) 
.. 


| 1 


P - 172 


8 - 1 


5, 00 , 000 


8 - 2 


Residential Plot 
with road 

access 


Revenue Divisional Office , 
Adoor. 


(Sd.) 
Revenue Divisional Officer. 


തിരുവല്ല സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . വിനയ് ഗോയൽ, ഐ . എ .എസ്) 


നമ്പർ എ2- 766 / 18 / കെ . ഡിസ്. 


2019 ഡിസംബർ 18 . 


വിഷയം : - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജി സ്റ്റ റിൽ ഉൾപ്പെടു ത്താതെ പോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന : - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സൈസേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ്ലാന്റ്) ചട്ടം 3 (7), 

- ചട്ടം ( 4 ) 
( 2) ശ്രീ . ജോർജ്, ഇളംപ്ലാക്കാട്ടിൽ, മുക്കൂട്ടുതറ പി . ഒ., കൊല്ലമുള വില്ലേജ് സമർപ്പിച്ച അപേക്ഷ 
( 3) റാന്നി തഹശീൽദാരുടെ 14- 2 -2018, 25- 9 -2019 തീയതികളിലെ എച്ച്1 -1253 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 

( 4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 -2019 - ലെ എൽ. ആർ. എ3- 54674 / 17 നമ്പർ സർക്കുലർ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 

സർവെ 
-- നമ്പരും 

ന്യായവില 
തദ്ദേശ സ്വയംഭരണ 

ബ്ലോക്ക് 
താലൂക്ക് വില്ലേജ് 

സബ് ക്ലാസിഫിക്കേഷൻ - ( ആർ 
- സ്ഥാപനം 

നമ്പർ 

ഡിവിഷൻ 

നമ്പരും 
റാന്നി കൊല്ലമുള പഞ്ചായത്ത് 

780/ 1- 1-1561 പുരയിടം 40, 000 
( വെച്ചുച്ചിറ ) 


ിക്കേഷൻ 


അ 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 /2014 / റ്റി . ഡി . തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവുംകൂടി ഇതിന് പുറമേ കണക്കാക്കാവുന്നതാണ്. 


292 


15 


FORM ‘ A ’ 
[ See Rule 4 ] 
NOTIFICATION 


No. A2-766 /2018 /K .Dis . 

18th December 2019 . 
Whereas, it is expedient to publish the Fair Value of land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995, the fair value of the land 
in Survey No. 780 / 1 - 1 - 1561 Kollamula Village , Ranni Taluk of the Pathanamthitta District is hereby fixed as shown in 
the schedule thereto : 


SCHEDULE 


Name of 
District 


Name of Name of Village and 
Taluk Survey No . and 

Sub Division No. 


Classification 

by use 


Panchayath 


Ward 


Fair Value 

of the land 
fixed per Are 


- (1) 


(2 ) 


(3) 


(4 ) 


(5) 


(6) 


(7) 


Pathanamthitta 


Ranni 


Vechoochira 


Dry land 


40 , 000 


Kollamula 
Survey No. 
780 / 1 - 1 - 1561 


Office of the Sub Collector , 
Pathanamthitta . 


(Sd .) 
Sub Collector 


ERNAKULAM DISTRICT 


NOTIFICATION 


No . N -4226 / 2019 . 

2nd December 2019 . 
Whereas , it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp Act, 
1950 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995; 

Now , therefore , it is hereby made known to the public that the Fair Value fixed for the land mentioned 
against each serial number in respect of the land situated in the Survey /Re- Survey Numbers of the Village and 
Taluk mentioned against each , shall be as shown against it in Column ( 1) thereof. 


SCHEDULE 
District - Ernakulam . 


Taluk - Kanayannur. 


Village — Elamkulam . 


Name of 
Local Body 


Sl. Survey 

Sub Re Re - Re- Survey Panchayath / 
Division Survey Survey Sub Municipality/ 
No. Block No. Division Corporation 

No. 
(1) (2) (3) (4) (5 ) (6 ) (7) 


Name and 
No. of 
Ward 


Classifi- 
cation 
by use 


Fair Value 

per Are 


(8 ) 


(9 ) 


(10 ) 


( 11 ) 


11922 935 


24 


. 


. 


. 


Corporation 


Kochi 


Kochi 


22 


22 


Wet 
land 


Wet 


3,74,400 


3 , 74 ,400 


( A ) 


Revenue Divisional Office , 
Fort Kochi. 


(Sd .) 
Sub Collector. 


293 


16 


THRISSUR DISTRICT 


FORM ‘ A ’ 
[See Rule 4 ] 
NOTIFICATIONS 


Whereas, it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp Act , 
1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 ; 

Now , therefore , it is hereby made known to the public that the Fair Value fixed for the land mentioned 
against each serial number in respect of the land situated in the Survey /Re- Survey Numbers of the Village and 
Taluk mentioned against each , shall be as shown against it in Column ( 11) thereof. 


( 1 ) 


No. K . dis ./640 / 2019 /B4 (B5). 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village — Porathissery . 


Sl. Survey 

rvev Sub Re - Re - Re - Survey Panchayath / 
No. No. Division Survey Survey Sub Municipality/ 
No . Block No. Division Corporation 

No. 


Name of Name and 

Local No. of 
Panchayath / Ward 
Municipality / 
Corporation 


Classifi- 

cation 
by use 


Fair Value 

per Are 
as per 

gazatte 
Notification 
on 6 - 3 - 2010 


(3) 


(9) 


(1) 
.. 


(2) 
682 


(4 ) 
. 


(5 ) 
. 


(6 ) 
. 


(7) 
Municipality 


(8 ) 
Irinjalakuda 


(10 ) 
Nilam 


i 


2,500 


- 


(2 ) 


No . K .dis ./B4 - 7688 /2019 . 


11th December 2019 . 


SCHEDULE 


District — Thrissur. 


Taluk — Kodungallur. 


Village - Methala. 


Sl. Survey 

urvey Sub Re Re- Re - Survey Panchayath / 
No. No. Division Survey Survey Sub Municipality / 
No . Block No . Division Corporation 

No. 


Name of Name and 

Local No. of 
Panchayath / Ward 
Municipality / 
Corporation 


Classifi - 
cation 
by use 


Fair Value 
per Are 
as per 

gazatte 
Notification 
on 6 - 3 -2010 


(6 ) 


(1) 
. 


(2) 
888 


(3) 
2 


(4 ) 
. 


(5 ) 
. 


(7) 
Municipality 


(8 ) 
Kodungallur 


(9 ) 
. 


( 10 ) (11 ) 
Residential plot 6 ,00 ,000 
with Municipality 

road access 


294 


17 


No. K .dis ./ B4 -11289/ 2019 . 


9th December 2019 . 


SCHEDULE 


District — Thrissur. 


Taluk — Mukundapuram . 


Village — Kattoor. 


Si. Survey 
No. No. 


Sub Re - Re- Re- Survey Panchayath / 
Division Survey Survey Sub Municipality/ 

No. Block No. Division Corporation 


Name of Name and 
Local body No. of 
Panchayath / Ward 
Municipality/ 
Corporation 


Classifi - 
cation 
by use 


Fair Value 
per Are 

* 


No. 


(8 ) 


(9 ) 


( 10 ) 


( 11) 


(1) 
- 


(2 ) 
649 


(3 ) 
5 


(4 ) 
. 


(5 ) 
. 


(6 
. 


(7 ) 
Panchayath 


IX 


62,500 


Kattoor 
Panchayath 


Residential plot 
with Panchayath 

road access 


Revenue Divisional Office , 
Irinjalakkuda. 


(Sd.) 
Revenue Divisional Officer. 


PALAKKAD DISTRICT 


FORM ‘ A ’ 
[ See Rule 4 ] 

NOTIFICATION 
No . K - 2799 /2017 . 

27th November 2019 . 
Whereas, it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp Act, 
1950 , read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995; 

Now , therefore, it is hereby made known to the public that the Fair Value fixed for the land mentioned 
against each serial number in respect of the land situated in the Survey /Re- Survey Numbers of the Village and 
Taluk mentioned against each , shall be as shown against it in Column (11 ) thereof. 


SCHEDULE 


Taluk - Pattambi. 


District — Palakkad . 
Village — Kappoor. 


Desom — Kumaranelloor . 


Sl. Survey Sub Re 

Re- Re- Survey Panchayath / 
No. No. Division Survey Survey Sub Municipality / 
No. Block No. Division Corporation 

No. 


Classifi - 
cation 
by use 


Fair Value 

refixed 
per Are 


Name of Name and 
Local body No . of 
Panchayath / Ward 
Municipality/ 
Corporation 

(8 ) (9 ) 


(1) (2) 


(3) 


(4) 


(5) 


(6 ) 


(7) 


(10 ) 


(11) 


. 


394 


4 


. 


. 


. 


Panchayath 


Kappoor 


24 ,000 


Garden land 
with road 
access 


Office of the Sub -Collector, 
Ottappalam . 


(Sd .) 
Sub Collector 


Gaz. No. 2 /2020 /DTP /CLR (Fair Value- Supplement). 


295 


18 . 


MALAPPURAM DISTRICT 


തിരുത്തൽ പരസ്യം 


MMIO 62 - 1739 / 2018 . 


2019 WIwomb 26 . 


2019 MOTOMO 5 -6e1 CAO3 Omſ mmID 44 , 601x 299 - 08 m 135209mloei 7 - 9 - 2019 -08 02 / 1739 / 2018 MMID 
mlo2070108 2120001000108 Ol.m 186 /3 m 2000lm Ano 01. . 183/ 301) 200 mlo2002 1016A9m3mm . 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
01026 . 


(22 ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


WAYANAD DISTRICT 


FORM C 
[ See Rule 5 ( 8 ) ] 

NOTIFICATION 
No. 35 - 12940 /2019. 

17th December 2019. 
Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair 
Value of Land ) Rules , 1995, the Fair Value of the land in Wayanad District is hereby fixed finally as shown in the 
schedule hereto . 


Name of 
District 


Name of 

Taluk 


Name of 
Village and 

Survey 
Number with 
Sub - division No. 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Revised 
Classification 

of land 


Revised Fair 
value of 

land 
per Are 


Wayanad 


Mananthavady 


Panamaram 


Chundakunnu 


Wet Land 


14 , 500 


Panamaram 
Re.sy No. 326 /4 

Block 55 


Residential plot 
with Panchayath 

road access 


Collectorate , 
Wayanad . 


( Sd.) 
District Collector. 


KANNUR DISTRICT 


FORM ‘ A ’ 
[See Rule 4 ] 
NOTIFICATIONS 


Whereas, it is expedient to publish the fair value of land as required under Section 28A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp Act ( Fixation of Fair Value of Land ) Rules, 1995 ; 


Now , therefore , it is hereby made known to the public that the final Fair Value fixed for the land mentioned 
against each serial number in respect of the land situated in the Survey /Re- Survey Numbers of the Village and 
Taluk mentioned against each , shall be shown against it in Column ( 11) thereof . 


296 


No. E -6440 /2019 . 


4th December 2019. 


SCHEDULE 


District — Kannur. 


Taluk - Kannur. 


Village - Pallikkunnu . 


Desom — Chalad . 


Sl Survey Sub Re- Re- Re- Survey Panchayath / 
No. No. Division Survey Survey Sub Municipality / 
No. Block No. Division Corporation 

No . 


Name of Name and 
Local body No . of 
Panchayath / Ward 
Municipality / 
Corporation 


Classifi- 
cation 
by use 


Fair Value 
per Are 

* 


(8 ) 


(9) 


(10 ) 


(11) 


(1) 
1 


(2) 
192 


(3) 
. 


(4 ) 
171 


(5) 
172 


(6 ) 
8 


(7) 
Corporation 


Kannur 


Talap -5 


5 ,26 ,350 


Residential 
plot without 
Vechicular 


access 


No. E -7368 / 2019 . 


4th December 2019 . 


SCHEDULE 


District — Kannur. 
Village — Chelery. 


Taluk — Thaliparamba. 

Desom — Noonjery . 


Si Survey Sub Re - Re- Re - Survey Panchayath / 
No. No . Division Survey Survey Sub Municipality/ 
No. Block No. Division Corporation 

No. 


Fair Value 

per Are 


Name of Name and 
Local body No . of 
Panchayath / Ward 
Municipality / 
Corporation 


Classifi- 
cation 
by use 


(9 ) 


(11) 


(1) 
2 


(2) 
78 


(3) 
4 


(4) 
104 


(5) 
78 


(6) 
39 


(7) 
Panchayath 


15 ,000 


(8 ) 

( 10 ) 
Kolachery Noonjery-2 Residential 
Panchayath 

plot with 
Panchayath 
road access 


3 


78 


4 


104 


78 


41 


Panchayath 


15 , 000 


Kolachery Noonjery - 2 
Panchayath 


4 


78 


4 


104 


78 


43 


Panchayath 


15 ,000 


Kolachery Noonjery - 2 
Panchayath 


Office of the Sub Collector , 
Thaliparamba. 


( Sd .) 
Sub Collector 


297 


20 


KASARAGOD DISTRICT 


കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : രവികുമാർ, കെ .) 


നമ്പർ ബി2 - 620 /2019 . 


2019 ഡിസംബർ 6 . 


വിഷയം: - കേന്ദ മുദ്രപ്പത്ര നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂമിയുടെ ന്യായ വില നിർണ്ണ യിച്ചുള്ള ഉത്ത രാവ് 


പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) അസാധാരണ ഗസറ്റ് വിജ്ഞാപന നമ്പർ 515 ( 21), തീയതി 6 - 8 - 2010. 


(2 ) ശ്രീ . ഷെയ്ക്ക് മുഹമ്മദ്ഹുസൈൻ s/o ഷെയ്ക്ക് ഇമാം സാഹിബ്, ആദൂർ സമർപ്പിച്ച 7 -8 - 2018 - ലെ അപേക്ഷ . 


(3 ) കാസർഗോഡ് തഹശീൽദാരുടെ 19 - 1- 2019 - ലെ സി3 - 21234 / 18 -ാം നമ്പർ റിപ്പോർട്ടുകൾ. 


( 4 ) കാസർഗോഡ് ജില്ലാ കളക്ടറുടെ 16 - 11- 2019 - ലെ ഡി . സി . കെ .എസ്. ജി . ഡി / 11801 / 2019 /എൽ 3 നമ്പർ കത്ത്. 


ആദൂർ വില്ലേജ്, റീ സർവെ നമ്പർ 401/ 5 എ 3 എ , 401/ 5 എ 3ബി എന്നീ സർവെ നമ്പറു കളുടെ ന്യായ വില 


കുറയ്ക്കുന്നതിനായി ഷെയ്ക്ക് മുഹമ്മദ്ഹുസൈൻ സൂചന (2 ) പ്രകാരം സമർപ്പിച്ച അപേക്ഷയിൽ സൂചന ( 3) പ്രകാരം 


കാസർഗോഡ് തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. അപേക്ഷാ വസ്ത ആദൂർ വില്ലേജ്മുള്ളരിയ കിന്നിംഗർ 


റോഡിൽമുള്ളരിയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു . ടി ഭൂമിക്ക് സ്വകാര്യ റോഡ് സൗകര്യമുള്ളതായും ആയത് അപേക്ഷകന്റെ 


കൈവശത്തിലും കരം തീരുവയിലുമാണെന്ന്റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഫെയർവാല്യൂ രജിസ്റ്റർ പരിശോധിച്ചതിൽ റീ സർവ്വ നമ്പർ 
401/5 എ 3എ "Residential Plot with private road access " ന് ? 38,500 വില നിശ്ചയിച്ചിട്ടുള്ളതായി കാണുന്നു. ആയതിനാൽ ടി 
റീ സർവെ നമ്പറിന്റെ ന്യായവില നിശ്ചയിക്കേണ്ടതില്ല . റീ സർവ്വ 401/5 എ ബി Residential Plot with NH/PWD road access - ന് 

76,000 വില നിശ്ചയിച്ചിട്ടുള്ളതായി കാണുന്നു . എന്നാൽ അപേക്ഷാ വസ്തുവുമായി സാമ്യമുള്ള "Residential Plot with private road access" 
ക്ലാസിഫിക്കേഷൻ ഫെയർ വാല്യൂ രജിസ്റ്റർ പ്രകാരം ഇല്ലാത്തതാണ്. 


അപേക്ഷ വസ്തു വിന് സമവും സമ സ്ഥിതവുമായ 401/ 5 എ1- ൽപ്പെട്ട ഭൂമിക്ക് ആർ ഒന്നിന് ? 45,000 നിരക്കിൽ 


കാഞ്ഞങ്ങാട് സബ് കളക്ടറുടെ 1- 10 - 2015 - ലെ ഇ - 7960 / 18 SR 45 / 15 പ്രകാരം Residential Plot with panchayath road access ന് 


45,000 വില നിശ്ചയിച്ചിട്ടുള്ള താ ണ്. ടി വിലതന്നെ നില വിൽ അപേക്ഷാ വസ്തു വിന് നിശ്ചയിക്കാ വു ന്നതാണെന്ന് 


കാസർഗോഡ് തഹശീൽദാറും ആദൂർ വില്ലേജ് ഓഫീസറും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും ടി വിവരം ജില്ലാ കളക്ടറെ 


അറിയിച്ചിട്ടുള്ളതുമാണ്. പ്രസ്തുത സ്ഥലം NH/PWD സൗകര്യം ഇല്ലാത്തതാണെന്നും സ്വകാര്യ റോഡ് സൗകര്യമുള്ളതാണെന്നും 


കാണുന്നതിനാലും വർഗ്ഗീകരണം സംബന്ധിച്ച വിഷയം കൈകാര്യം ചെയ്യുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അധികാര 


പരിധിയിലായതിനാൽ ആദൂർ വില്ലേജ് റീ സർവെ നമ്പർ 401/5എ 3ബി- ക്ക് Residential Plot with private road access എന്ന ഗണം 


കൂടി ഉൾപ്പെടുത്താൻ സൂചന (4 ) പ്രകാരം ജില്ലാ കളക്ടർ നിർദേശിച്ചിട്ടുള്ളതാണ്. 


- മേൽ സാഹചര്യത്തിൽ കാസർഗോഡ് താലൂക്ക് റീ സർവെ നമ്പർ 401/5 എ3 ബി - ക്ക് "Residential Plot with private road access " 


എന്ന ഗണം കൂടി ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 45, 000 (നാൽപത്തി അഞ്ചാ യിരം രൂപ) ന്യായ വില നിശ്ചയിച്ചു . 


കൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവുകളായ പി (നമ്പർ) 188 / 2014 / റ്റി. ഡി . തീയതി 14 - 11- 2014 , പി ( നം .) 43 / 2018/ റ്റി . ഡി. തീയതി 31- 3 - 2018 , 


പി .( നം .) 70 / 2017/ റ്റി . ഡി. തീയതി 30 - 4- 2019 എന്നിവ പ്രകാരമുള്ള വർദ്ധനവുകൂടി ന്യായവിലയ്ക്കു 


പുറമെ കണക്കാക്കേണ്ടതാണ്. 


298 


21 


FORM ‘A ’ 


[ See Rule 4 ] 


NOTIFICATION 


No . B2-620/19. 


6th December 2019 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 , read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land) Rules, 1995, the Fair Value of the land in 
Kasaragod District is hereby fixed as shown in the Schedule thereto . 


SCHEDULE 


District — Kasaragod . 


Taluk — Kasaragod . 


Village — Adhur. 


Name of 


Re- Sy. 


Panchayath / 


Local Body 


SI. 
No . 


Sy. 
No 


Sub 
Division 


Sub 


Fair Value 
of the land 
Fixed Per 


Re -Sy. Re- Sy. 


Classification 

by use 


Ward 


Block 


No. 


No . 


Division 

No. 


Are 


Municipality/ Panchayath / 
Corporation Municipality/ 

Corporation 
(7) (8) 


(1) 


(2) 


(3) 


(4) 


(5) 


(0) 


(9) 


(10 ) 


(11) 


1 


. 


. 


. 


401 


5A3B 


Panchayath 


Karadukka 


45 ,000 


Residential 
plot with private 
road access 


Revenue Divisional Office, 
Kasaragod . 


(Sd .) 
Revenue Divisional Officer. 


Gaz . No. 2/2020 /DTP/CLR (Fair Value- Supplement). 


299 


